199 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. രജി. നമ്പർ 
KL/ TV ( N ) / 12/ 12 -14 


- 


GOVERN 


. 
കേര 


ാർ 


രള സർക്ക 
VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


24th April 2012 
2012 ഏപ്രിൽ 24 
4th Vaisakha 1934 
| 1934 വൈശാഖം 4 


) 17 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Labour Department 


നോട്ടീസ് 


ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


(1) 


നമ്പർ ഡി -5628/ 2011. 


2012 ഫെബ്രുവരി 25. 


( 2 ) 


-- കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കീഴിൽ ജോലി 
നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . ടി . എസ്. ഷിബു , താഴത്തുപറമ്പിൽ, പേഴക്കാംപിള്ളി, 
മൂവാറ്റുപുഴയുടെആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി - 7, 88, 240 ( ഏഴുലക്ഷത്തിഎൺപത്തെണ്ണാ 
യിരത്തി ഇരുനൂറ്റി നാൽപത് രൂപ മാത്രം) ഈ ഓഫീസിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ട പരിഹാര 
ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
ടിയാന്റെ ആശിത രായി താഴ ത്തു പ റ മ്പിൽ, 
പേഴക്കാംപിള്ളി, മൂവാറ്റുപുഴ താമസം ( 1) ഷനിജ ഷിബു 
( ഭാ ര്യ ) , ( 2 ) ഫിറോസ്, ടി . എസ്. ( മെ ന റായ മകൻ) , 
( 3 ) ഷബാ ന , ടി . എസ്. ( മെ ന റാ യ മകൾ) , 
( 4 ) സോഫിയ ബീവി ( മാ താ വ് ) എന്നിവർ മാത്രമേ 
ഉള്ളുവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 


നമ്പർ ഡി - 3387/ 2011. 

| 2012 മാർച്ച് 27. 
- ശ്രീ . പ്രദീപ്, എം . എസ്. മുറിത്തോട്ടത്തിലിന്റെ കീഴിൽ 
ജോലി നോക്കി വ ര മാ ര ക മാ യി അ പ ക ട മു ണ്ടാ യി 
മരണമടഞ്ഞ ശ്രീ . ശശിധരൻ, വയലിൽ വീട്, ഈസ്റ്റ്മാറാടി പി. ഒ., 
മൂവാറ്റുപുഴയുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകു ന്ന തി നാ യി - 3 , 71, 997 (മൂന്നു ലക്ഷത്തി 
എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ 
മാതം) ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടു ണ്ട് . തൊഴിലാളി 
കൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് 
അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി 
വയ ലിൽ വീട്, ഈസ്റ്റ് മാറാടി പി . ഒ ., മൂവാറ്റു പുഴ 
( 1) ശ്രീമതി ഐഷാ ശശിധരൻ (ഭാര്യ) , ( 2 ) നിഷ മോൾ 
(മകൾ) , (3 ) സജികുമാർ (മകൻ) , (4 ) രാജിമോൾ (മകൾ), 
( 5 ) ശ്രീമതി തങ്കമ്മ കുമാ ര ൻ ( മാ താ വ് ) എന്നിവർ 
മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാര 
മുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലും 
ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി 


24th APRIL 2012] 


LABOUR DEPARTMENT 


ക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാ ര ത്തുക 

നമ്പർ ഡി - 188 / 2012 . 

2012 മാർച്ച് 27 . 
മുഴു വനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന അവകാശ 

- മെസ്സേഴ്സ് പുളിക്കൽ എഞ്ചിനീയറിംഗ് വർക്സസിന്റെ 
വാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

കീഴിൽ ജോലിനോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 
മര ണ മ ട ഠ ശ്രീ . അഭി ലാ ഷ് s/o അയ്യപ്പൻകുട്ടി, 
കള്ളികാട്ടുമലയിൽ, വടവുകോട് പി . ഒ., പുത്തൻകുരിശിന്റെ 

ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
നമ്പർ ഡി - 5391/ 2011. 

2012 മാർച്ച് 27. 

- 5,77,423 ( അഞ്ചുലക്ഷത്തി എഴുപത്തേഴായിരത്തി നാനൂറ്റി 
- മെസ്സേഴ് സ് ഡെൽ കൊ പാജക്ട് സ് ( പ വാറ്റ് ) 

ഇരു പത്തി മൂന്ന് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടി 
ലിമിറ്റഡിന്റെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി 

- വച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 
അപക ട മു ണ്ടായി മര ണ മടഞ്ഞ ശ്രീ . എ . കെ . ബാലൻ, 

2 ( 1) ( ഡി ) വകുപ്പ് അനു സ രിച്ച് നിർവ്വചിച്ച പ്രകാരം 
അക്കാലിക്കുട്ടി, വട്ടയ്ക്കാട്ടുപടി, പെരുമ്പാവൂരിന്റെ ആശ്രിതർക്ക് 

ടിയാന്റെ ആശ്രിതരായി (1) ശ്രീ . അയ്യപ്പൻകുട്ടി ( പിതാവ്), 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി - 3,95,850 

( 2 ) ശീമതി അ മ്മിണി w/ o അയ്യ പ്പൻകുട്ടി ( മാ താ വ് ) , 
(മൂന്നുലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ 

കള്ളികാട്ടുമലയിൽ, വട വു കോട്, പി . ഒ. പുത്തൻകുരിശ് 
മാത്രം) ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടുണ്ട്. തൊഴിലാ ളി 

എന്നിവർ മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 

അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
കൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് 

ആരെ ങ്കി ലുമുണ്ടങ്കിൽ അവർക്കുള്ള അ വ കാശം ഇ 
അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതയായി 

നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
(1) ശ്രീമതി ഗംഗാദേവി w/o ശ്രീ. എ . കെ . ബാലൻ, അക്കാലിക്കുട്ടി, 

15 ദിവ സ ത്തി നകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പി 
വട്ടയ്ക്കാട്ടുപടി, പെരുമ്പാവൂർ എന്നവർ മാത്രമേയുള്ളുവെന്ന് 

ക്കേ ണ്ടതും ആയത് തെളിയി ക്കേ ണ്ട തു മാ ണ്. നിർദ്ദിഷ്ട 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 

സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 

നഷ്ട പ രി ഹാ ര ത്തുക മു ഴു വനും മേൽപ്പറഞ്ഞ 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 

വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
പ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പി 

സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 
ക്കേ ണ്ടതും ആയത് തെളിയിക്കേ ണ്ട തു മാ ണ്. നിർദ്ദിഷ് 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 

-- ( ഒപ്പ്) 
നഷ്ട പരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് റീജിയണൽ ജോയിന്റ് ലേബർ വർക്ക് മെൻസ് 
വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന കമ്മീഷണറുടെ ഓഫീസ്, കോമ്പൻസേഷൻ കമ്മീഷണർ 
അവകാശ വാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 

എറണാകുളം. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


